PART IV 


Private Advertisements and Miscellaneous Notifications 


ബഹുമാനപ്പെട്ട പെരുമ്പാവൂർ മുൻസിഫ് കോടതി മുമ്പാകെ 

2008- ൽ സക്സസഷൻ ഒ . പി. നമ്പർ 2 


ഹർജിക്കാർ: 


- 1. അറയ്ക്കപ്പടി വില്ലേജ്, വെങ്ങോല കരയിൽ 
പാലക്കാട്ടുകുടിമുണ്ടത്ത് വീട്ടിൽ 

ആലി 
പ്പിള്ള മകൾ പി. എ . ആരിഫാ ബീവി 2. ടിയിൽ ആലി 
പ്പിള്ള മകൾ 

- പി. എ . ജമീലാ ബീവി 


3. ടിയിൽ ആലിപ്പിള്ള മകൾ 
പി. എ . സുഹറാ ബീവി 


- 4. ടിയിൽ ആലിപ്പിള്ള മകൻ 
-- പി. എ . കോയാകുട്ടി 

5. ടിയിൽ ആലിപ്പിള്ള മകൻ 
സി . കെ . അബ്ദുൾ റെഹിം 


എതിർകക്ഷികൾ: - ഇല്ല . 


സകലമാനപേരേയും തെര്യപ്പെടുത്തുന്നത്. 


മേൽ നമ്പർ ഹർജിയിൽ ഹർജിക്കാരുടെ മാതാവ് മരിച്ചു പോയ 
കുഞ്ഞുബീഫാത്തുവിന് വിവിധ കമ്പനികളിലുള്ളമ്യൂച്ചൽഫണ്ട്നിക്ഷേ 
പ ങ്ങൾ, ഷ യ റൂ കൾ, 

വിവിധ 
ബാങ്കുകളിലെ അക്കൗണ്ടുകളിലുള്ള നിക്ഷേപങ്ങൾ എന്നിവയെ സംബ 
ന്ധിച്ച് ഹർജിക്കാർക്ക് സക്സ് സ ഷൻ സർട്ടിഫിക്കറ്റ് 
ലഭിക്കു ന്ന തി നായി ബോധിപ്പിച്ചിട്ടുള്ള മേൽ നമ്പർ ഹർ ജി യിൽ 
ആർക്കെങ്കിലും എതിർപ്പോ, താല് പ ര്യമോ ഉണ്ടെങ്കിൽ ടി 
ഹർജിയുടെ വിചാരണ തീയതിയായ 12 - 6 - 2008 -ാം തീയതി പകൽ 11 
മണിക്ക് ബഹു : കോടതിയിൽ ഹാജരായി വിവരം 
ബോധിപ്പിച്ചുകൊള്ളണ്ടതാണ്. 


പെരുമ്പാവൂർ, 
8 - 4 - 2008 . 


പി. റ്റി. ഗീവർഗീസ്, 
ഹർജിക്കാർഭാഗം അഡ്വക്കേറ്റ്. 


